Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 





തിരുത്തല്‍ പരസ്യം 
Q) 


നമ്പര്‍ സി2-14072 /2019. 2020 നവംബര്‍ 13. 


28-4-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 17-ല്‍ (വാല്യം 9, 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യു വിഭാഗത്തില്‍ 
പേജ്‌ നമ്പര്‍ 3189-ല്‍ പ്രസിദ്ധീകരിച്ചു സി2-1407219-ാം നമ്പര്‍ 
പരസൃത്തില്‍ പരേതന്റെ അവകാശിയായിട്ടുള്ള പട്ടികയിലെ 
ക്രമനമ്പര്‍ ഒന്നിന്റെ പേര്‍ ശൈലജ എന്നതിനുപകരം 


“ഷൈലജ” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 
(2) 


നമ്പര്‍ സി2-776/2020. 2020 നവംബര്‍ 13. 


12-3-2019-ാ൦ തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 11-ല്‍ 
(വാല്യം 8, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യു 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 2692-ല്‍ പ്രസിദ്ധീകരിച്ച 
സി2- 14721/2018-ാം നമ്പര്‍ പരസൃത്തില്‍ പരേതന്റെ 
വിലാസം ബീരാന്‍കുട്ടി ഹാജി, മച്ചിങ്ങല്‍ ' എന്നതിനു 
പകരം ബീരാന്‍കുട്ടി ഹാജി, “മച്ചിങ്ങല്‍ മണ്ണാഞ്ചേരി' എന്ന്‌ 


തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലുക്കാഫീസ്‌, 


(ഒപ്പ) 


തിരുരങ്ങാടി. തഹശീൽദാർ. 


Ponnani Taluk 
പരസ്യം 


) 


നമ്പര്‍ ഡി1-6632/2020. 2020 ഡിസംബര്‍ 3. 


പൊന്നാനി താലൂക്കില്‍ ഈഴുവത്തിരുത്തി വില്ലേജില്‍ 
രാമചന്ദ്രന്‍ നായര്‍, കിണറ്റുകര പടിഞ്ഞാറയില്‍ ഹാസ്‌, 
കോട്ടത്തറ, പി. ഒ. പൊന്നാനി എന്നയാള്‍ മരിച്ചുപോയെന്നും 
അനന്തരാവകാശ 


പരേതന്റെ സര്‍ട്ടിഫിക്കറ്റ്‌ 


ആവശ്യമാണെന്നും കാണിച്ച്‌ പരേതന്റെ മകന്‍ 


ഉണ്ണികൃഷ്ണന്‍, കെ. പി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ഈഴുവത്തിരുത്തി വില്ലേജാഫീസര്‍ വഴി അന്വേഷണം 
നടത്തിയതില്‍ രാമചന്്രന്‍ നായര്‍, കിണറ്റുകര 
പടിഞ്ഞാറയില്‍ ഹഈസ്‌, കോട്ടത്തറ, പി. ഒ. പൊന്നാനി 
എന്നയാള്‍ 6-8-2001-ഠാം൦ തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 (നാല്‍) പേര്‍ 


മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


190 


114 
ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 നിര്‍മ്മല, കെ. പി. ഭാര്യ 72 
2 ഉണ്ണികൃഷ്ണന്‍, കെ. പി. മകന്‍ 47 
3 രാധിക, കെ. പി. മകള്‍ 46 
4 അനിത മോഹന്‍ദാസ്‌ 43 


മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 


എന്നുള്ള തിന്‌ അനന്തരാവകാശ സാക്ഷ്യ പ്രതം 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീൽദാർ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 


പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ഡി1-6606/2020. 2020 ഡിസംബര്‍ 3. 


പൊന്നാനി താലൂക്കില്‍ പെരുമ്പടപ്പ്‌ വില്ലേജില്‍ 


മാമു, ടി. ബി. s/o ബീരു, തണ്ടാംകോളി ഹാസ്‌, 
പി. ഒ. പാലപ്പെട്ടി എന്നയാള്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്നും കാണിച്ച്‌ 
പരേതന്റെ മകന്‍ ഫൈസല്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പെരുമ്പടപ്പ്‌ വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
മാമു, ടി. ബി. 5/0 ബീരു, തണ്ടാംകോളി ഹാസ്‌, 
പി. ഒ. പാലപ്പെട്ടി എന്നയാള്‍ 198-6-2016-ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 


8 (എട്ട്‌) പേര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കൂന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 

1 നൂര്‍ജ ഭാരൃ 57 
2 ആബിദ, വി. പി. മകള്‍ 41 
3 ഫൈസല്‍, ടി. മകന്‍ 39 
4 ഫാഹിദ മകള്‍ 38 
5 ഫൌസിയ 1) 36 
6 ഷ്വാനിഫ്‌, ടി. എം. മകന്‍ 32 
7 മുംതസീബ്‌, ടി. എം. ക 30 
8 ഫാത്തിമ്മത്തുല്‍ നൌഷിയ മകള്‍ 27 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 





മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 
എന്നുള്ളതിന്‌ 
അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 


അനന്തരാവകാശ സാക്ഷ്യ പ്രതം 
ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീൽദാർ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ഡി1-4713/2020. 2020 സെപ്റ്റംബര്‍ 18. 


പൊന്നാനി താലൂക്കില്‍ നന്നംമുക്ക്‌ വില്ലേജില്‍ 
സൈമണ്‍, കെ. വി. s/o വറുതപ്പന്‍, കുത്തൂര്‍ ഹൌസ്‌, 
പി. ഒ. പിടാവന്നൂര്‍, മൂക്കുതല എന്നയാള്‍ മരിച്ചുപോയെന്നും 
അനന്തരാവകാശ 


പരേതന്റെ സര്‍ട്ടിഫിക്കറ്റ്‌ 


ആവശ്യമാണെന്നും കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
സൂസി, പി. സി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ നന്നംമുക്ക്‌ 
വില്ലേജാഫീസര്‍ വഴി 


സൈമണ്‍, കെ. വി. 5/0 വറുതപ്പന്‍, കുത്തൂര്‍ ഹൌസ്‌, പി. ഒ. 


അന്വേഷണം നടത്തിയതില്‍ 


പിടാവന്നൂര്‍, മൂക്കുതല എന്നയാള്‍ 16-6-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന 3 (മൂന്ന്‌) പേര്‍ മാരതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 

(a അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സൂസി, പി. സി. ഭാരൃ 59 

2 ശ്യാം, കെ. എസ്‌. മകന്‍ 38 

3 ശ്യാമ മകള്‍ 34 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദി 
ക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ 
ഈ ഗസറ്റില്‍ 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പൊന്നാനി തഹശീല്‍ദാര്‍ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


പരസ്യം പരസ്യപ്പെടുത്തി 30 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ഡി?1-7453/2015. 2020 സെപ്റ്റംബര്‍ 22. 


പൊന്നാനി താലൂക്കില്‍ തവന്നൂര്‍ വില്ലേജില്‍ 
ഏന്തി എന്ന ഏന്തുട്ടി 8/0 മുഹമ്മദ്‌ കുട്ടി എന്ന മാനു, 
പാട്ടത്തു വളപ്പില്‍ ഹൌസ്‌, പി. ഒ. തവന്നൂര്‍ എന്നയാള്‍ 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുമാണെന്നും കാണിച്ച്‌ പരേതന്റെ സഹോദരന്റെ മകന്‍ 
പാട്ടത്തു വളപ്പില്‍ മജീദ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
തവന്നൂര്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ഏന്തി എന്ന ഏന്തുട്ടി 8/0 മുഹമ്മദ്‌ കുട്ടി എന്ന മാനു, 
പാട്ടത്തു വളപ്പില്‍ ഹൌസ്‌, പി. ഒ. തവന്നൂര്‍ എന്നയാള്‍ 
5 -5-1994-D0 


തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെപറയുന്ന 3 (മൂന്ന്‌) പേര്‍ 


മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


191 


115 

(a അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 തറീക്കുട്ടി സഹോദരന്‍ 27-4-1999-ന്‌ 

മരണപ്പെട്ടു 

2 സുലൈമാന്‍, പി. വി. 1) 7-4-2005-ന്‌ 

മരണപ്പെട്ടു 

3 അബ്ദുള്ള എന്ന ബാപ്പു » 29-12-2011-ന്‌ 


മരണപ്പെട്ടു 


മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദി 
ക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ 
ഈ 
ദിവസത്തിനുള്ളില്‍ 


പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 


രേഖാമൂലം പൊന്നാനി 
തഹശീല്‍ദാര്‍ മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ 


തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 


അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(മ) 


No. D1-4760/2020. 23rd September 2020. 


Notice is hereby given to all whom it may concern 
that Sabitha, M. P. w/o Prakasan Pulikkathara, Pulikkathara 
House, Ayilakkad, Edappal Village, Ponnani Taluk, 
Malappuram District, Kerala State has filed an application 
to this office for the issue of a legal heirship certificate in 
respect of Prakasan Pulikkathara s/o Vasu, P., 
Pulikkathara House, Ayilakkad, Edappal Village, Ponnani 
Taluk, Malappuram District, Kerala State who expired on 
25-4-2020. On enquiry it has 
undermentioned 4 (four) members are legal heirs of the 


been revealed that the 


deceased Prakasan Pulikkathara. 


SCHEDULE 
SL. Name of the Relationship Age 
No. legal heirs with the deceased 
1 Santha, K. Mother 70 
2 Sabitha, M. P. Wife 34 
3 Pavithra, P. Daughter 15 
4 Anay, P. Son 8 


It is proposed to issue a legal heirship certificate as 
per the application of the petitioner and objections if any 
against the issuance of the said legal heirship certificate 
should be filled 
Ponnani within 30 days from the date of publication of 


in persons before the Tahsildar, 


this notice in the Kerala Government Gazette. Objections 
sent by post or filed after the stipulated time will not be 
considered. 


Taluk Office, 
Ponnani. 


(Sd.) 
Tahsildar. 


